Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക 
NMENT OF 


രാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


24 


11th June 2013 
2013 ജൂൺ 11 
21st Jyaishta 1935 
1935 ജ്യേഷ്ഠം 21 


വാല്യം 2 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


ERNAKULAM DISTRICT 


ലേല പരസ്യം 


നമ്പർ എ5- 3604 / 2013 . 

2013 ഏപ്രിൽ 17. 
കോതമംഗലം താലൂക്ക്, കുട്ടമ്പുഴ വില്ലേജ്, ബ്ലോക്ക് 
നമ്പർ 2 , റീസർവെ നമ്പർ 264 / 1- ൽ പ്പെട്ട സർക്കാർ 
പുറമ്പോക്കിൽനിന്നും അനധികൃതമായി വെട്ടിമാറ്റിയ 2 പ്ലാവ് 
വൃക്ഷങ്ങൾ 29 - 6 - 2013 -ാം തീയതി പകൽ 11 മണിക്ക് കുട്ടമ്പുഴ 
വില്ലേജാഫീസിൽ വച്ച് റവന്യൂ ഡിവിഷണൽ ആഫീസറോ, 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി 
ലേലം ചെയ്തു വിൽക്കു ന്ന താ ണ് . ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ! 1,000 നിരതദ്രവ്യം കെട്ടി 
വച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടിയ തുകയ്ക്ക് 
ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും ലേലം സ്ഥിരപ്പെടുത്തിഉത്തരവാകുന്ന മുറയ്ക്ക് 
ലേല വസ്തുക്കൾ വിട്ടുതരുന്നതുമാണ്. സാധാരണ സർക്കാർ 
ലേലം സംബ ന്ധിച്ച് 

എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


തടിയുടെ അളവുകൾ 


ക്രമ ഇനം 


നീളം(cm ) 


- വണ്ണം(cm) തടി അളവ് 

( M3) 


നമ്പർ 


- പ്ലാവ് 


890 


- 


90 


0 .450 


2 


പ്ലാവ് 


970 


- 


110 


0 .750 


(2) 


നമ്പർ എ5- 5209 / 2012. 

| 2013 ഏപ്രിൽ 26 . 
-- മൂവാറ്റുപുഴ താലൂക്ക്, ആരക്കുഴ വില്ലേജ്, സർവ്വേ നമ്പർ 
131/ എ - ൽ പ്പെട്ട അറൂർ അംഗൻ വാടി കെട്ടിട ത്തിന് 
ഭീഷണിയായി നിൽക്കുന്ന താഴെ പറയുന്ന മരങ്ങളും വിറകും 
20 - 6 - 2013 -ാം തീയതി പകൽ 11 മണിക്ക് അറൂർ അംഗൻവാടി 
കോമ്പൗണ്ടിൽ വച്ച് റവന്യൂ ഡിവിഷണൽ ആഫീസറോ, 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി 
ലേലം ചെയ്ത വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ ? 1,000 നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന 
ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും, 
ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവാകുന്ന മുറയ്ക്ക് ലേല വസ്ത 
ക്കൾ വിട്ടുതരുന്നതുമാണ്. ലേലം അംഗീകരിച്ച് അറിയിപ്പുകിട്ടി 7 
ദ ി വ സ ത ി ന ക 
മുഴു വൻ തുകയും അടച്ച് റവന്യൂ ഉദ്യോഗ സ്ഥ രുടെ 
സാന്നിദ്ധ്യത്തിൽ മര ങ്ങൾ സുരക്ഷിത മായി മുറിച്ച് മാറ്റി 
തടികൾ നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ സർക്കാർ ലേലം 
സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധ 
കമായിരിക്കും. 


തടിയുടെ അളവുകൾ 


| കമ 


ഇനം 


വണ്ണം(cm ) 


തടി അളവ് 


നമ്പർ 


( M3) 


പ്ലാവ് 


220 


180 


180 


0 .708 


ആഞ്ഞിലി 
വിറക് 


8. 329 


( MT) 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
മൂവാറ്റുപുഴ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


